Kerala Gazette No. 22 dated 1st June 2010 . 


PART I 


കേരള സർക്കാർ 


ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ( എ ) വകുപ്പ് 


- സർക്കുലർ 


നമ്പർ 30605 / എ3/ 09/ ഐ . & പി . ആർ. 


തിരുവനന്തപുരം, 2010 മാർച്ച് 30. 


വിഷയം: - ഐ . & പി . ആർ. ഡി . - ജീവനക്കാര്യം - ഇൻഫർമേഷൻ പബ്ലിക് 

റിലേഷൻസ് വകുപ്പ് ഡയറക്ടറേറ്റിലെ അറ്റൻഡർ ( ഫോട്ടോഗ്രാഫി) 
( 4630 -7000 ) തസ്തികയിൽ തസ്തിക മാറ്റം വഴിയുള്ള നിയമനം 
അപേക്ഷ ക്ഷണിക്കുന്നത് സംബന്ധിച്ച്. 


- ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടറേറ്റിൽ അറ്റൻഡർ 
( ഫോട്ടോഗ്രാഫി) (4630- 7000 ) തസ്തികയിൽ ഒരൊഴിവുണ്ടായിട്ടുണ്ട്. കേരള പബ്ലിക് 
റിലേഷൻസ് സബോർഡിനേറ്റ് സർവ്വീസ് സ്പെഷ്യൽ റൂൾസ് പ്രകാരം ഇൻഫർമേഷൻ 
പബ്ലിക് റിലേഷൻസ് സമ്പർക്ക വകുപ്പിലെ അറ്റൻഡർ ( ഫോട്ടോഗ്രാഫി) തസ്തികയിലെ 
നിയമനം താഴെ പറയുംപ്രകാരമാണ്. 


( 1) Recruitment by transfer from any other service . 


(2) 


By Direct Recruitment ( in the absence of suitable hands for transfer ). 


ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടറേറ്റിൽ അറ്റൻഡർ 
( ഫോട്ടോഗ്രാഫി) തസ്തികയിൽ നിയമനം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന താഴെ പറയുന്ന 
യോഗ്യതയുള്ള ജീവനക്കാരിൽനിന്നും ഇതോടൊപ്പം വച്ചിട്ടുള്ള പാഫോർമയിൽ 
അപേക്ഷ സ്വീകരിച്ച്, ഗസറ്റ് വിജ്ഞാപനംവന്ന്രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ വകുപ്പിൽ 
ലഭിക്കത്തക്കവണ്ണം അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 


Qualifications : 


- 1 . Literacy qualification as for Peon ( Able to read and write Malayalam / 

Tamil/ Kannada ). 


2 . Knowledge in Printing , Developing, Washing , Glacing , Mixing of 

Chemicals. 


എം . നന്ദകുമാർ, 

ഡയറക്ടർ. 


എല്ലാ വകുപ്പ് മേധാവികൾക്കും. 
പ്രിൻസിപ്പൽ സെക്രട്ടറി, പൊതുഭരണ വകുപ്പ്/ നിയമ വകുപ്പ്/ ധനകാര്യ വകുപ്പ്. 
സെക്രട്ടറി, നിയമസഭാ സെക്രട്ടേറിയറ്റ്, തിരു വനന്തപുരം. 
അഡ്വക്കേറ്റ് ജനറൽ, എറണാകുളം. 
സെക്രട്ടറി, കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ, തിരുവനന്തപുരം. 
ചീഫ് ഫോട്ടോഗ്രാഫർ. 
കരുതൽ ഫയൽ ഓഫീസ് കോപ്പി. 


PROFORMA 
Application for appointment by by-transfer to the Post of Attender 

(Photography) on Rs. 4630 -7000 in the Directorate of 

Information and Public Relations Department. 


( Through Proper Channel) 


1. Name and Designation of the candidate : 


2 . Department in which the candidate 

is working 


3. Qualification : 

(i) General 


( ii) Special 


4 . Age as on 1-1-2010 and Date of Birth 


: 


5. Date of appointment in Government 

Service 


6 . Total period of continuous service 


Place : 


Date : 


Signature of the Candidate : 


I certify that the service particulars of this candidate given above are 
correct with reference to his/her service records kept in this office . 


Signature of Head of Office Department. 


(Office Seal) 


